" ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം "* 


തദന്തരേ കാനനകേളി കൌതുകാല്‍ 

പദേപദേ കൃഷ്ടകുമാരരൊക്കവേ 

മുദാ നടന്നുതശൈലസന്നിധൌ 

തദാ മഹാകൂപതടം പ്രപേദിരേ. 7 


ഒരോന്തിനെക്കണ്ടിതു , കുണ്ടില്‍ വീണുട൯ 
കരേററുവാന്‍ കൌശലഹീനമാകുലം , 
കരേററുവാനും വശമല്ല ബാലകര്‍ -- 

ക്കനന്തരം കേട്ടെഴുനെള്ളി മാധവന്‍ . 7൧ 


സമുദ്ധരിച്ചാനഥ ദേവകീസുത൯ 


സമമക്ഷമേ സര്‍വ്വകുമാരസന്നിധൌ 
സ്ഥുടം തദാനീം കൃകലാസവിഗ്രഹം 
വെടിഞ്ഞുശോഭിച്ചിതു രാജവിഗ്രഹം . 273 


വണങ്ങി നിന്നങ്ങുരചെയ്തു മന്നവന്‍ 

" ഗുണാംബ്ുധേ ! ലോകപതേ! നമോസ്ത്രതേ 
നൃഗാഖ്യനാം ക്ഷത്രിയനേഷ ഞാന്‍ പുരാ 
യുഗാന്തരേ , കേട്ടരുള്‍കെന്‍െറ കില്ലിഷം .” 74 


" വിളങ്ങുമാറമ്പൊടു കൊമ്പുരണ്ടുമ -- 
ക്കുളമ്പനാലും കനകേന കെട്ടി ഞാന്‍ 
പശുക്കളെപ്പുരവ്ൃവമസംഖ്യ മേകിനേന്‍ 
വിശുദ്ധ വിപ്രപ്രവരക്കുനേകധാ " 5 


" പടുത്വമേറുന്നൊരു ഭൂസുരന്നു ഞാന്‍ 
കൊടുത്ത ഗോവൊന്നിഹ വന്നുകൂടിനാള്‍ 
ഉടന്‍ഗ്രഹിക്കാതതിനെപ്പിടിച്ചഹോ ! 


കൊടുത്തുപോയ്‌ പിന്നൊരു ഭൂസുരന്നു ഞാന്‍ .” 6 
" തദന്തരേ ഗോവുടയോരു ഭൂസുരന്‍ 
മദന്തികേ വന്നുരചെയ്യു കോപവാന്‍ 
ഇതെന്തടോ ദത്തപരീഗ്രഹാഗ്രഹം 
കുതംത്വയാ , നന്നിതു നന്നുദുര്‍മ്മതേ ?” 7 
" കനക്കവേ ലുബ്ധനതായ ഭൂപതേ ! 
നിനക്കു ദാനത്തിനു ദീനമില്ലെടോ ) 
പശ്തക്കളോ വല്ലതുമൊന്നു കൊണ്ടു നീ 
പലര്‍ക്കു നല്‍കിപ്പരലോകമീഹസേ ." 
" അനന്തരം ഞാനുരചെയ്തു സാദരം 
ധനം തരാം , ധേനുസഹസ്രവും തരാം 
എനിക്കു ബന്ധം ഗ്രഹിയായ്കകൊണ്ടിദം 
ജനിച്ചു ഹേഭൂസുര !, കൈതൊഴുന്നു ഞാന്‍ ". 79 


" ഇതൊന്നുമെന്നോടുരചെയ്യ വേണ്ട നീ 

ഹിതം നമുക്കുള്ളതു മാത്രമേകിനാല്‍ " 
ഇതിക്രുധാമാമുര ചെയ്തഭൂസുരന്‍ 

തതോഅ്ഹമമന്യ ദ്വിജനോടു ചൊല്ലിനേന്‍ . 10 


" ഇതിന്നു പകരം ലക്ഷം പശ്രുത്തരാ -- 

മിതിങ്ങു തന്നാലുമേടോ മഹീസുര !" 

" ഇതിന്നുവേണ്ടിപ്പകരം തരേണ്ട നീ,-- 

യിതെന്‍െെറ ഗോ” വെന്നവനും മഹാശാന്‍ 7-1 


" വിഷണ്ണനായി സ്ഥിതിചെയ്യു തത്രഞാന്‍ 

വിഷം കണക്കെക്കടുകോപി ഭൂസുര൯ 

ശപിച്ചു മല്‍ഗോവിനെ മറെറാരുത്തനായ്‌ 
കൊടുത്തനീയും കൃകലാസമായ്‌ വരും .” 12 
" കഴിഞ്ഞ പൊട്ടക്കിണറിന്നകത്തു നീ 
പതിച്ചുപോകെ" ന്നരുള്‍ചെയ്തു ഭൂസുരന്‍ 


ഗമിച്ചു ഞാനും പുനരോന്തുരൂപനായ്‌ 
പതിച്ചു കൂപത്തിലിതിങ്ങനേ കഥ ". പ 


" മമാധുനാ ത്വല്‍ക്കരപത്മസംഗമാല്‍ 
പ്രമാര്‍ജ്ജിതം പാതകമിന്ദിരാപതേ ! 

നമോസ്തുതേ ദേവ! ദയാപയോനിധേ! 

നമോസ്ത്രതേ നാഥ! നമോ നമോസ്തു തേ ക്‌ 714 


ഇതിസ്ത്ൃരതിക്കും നൂപനോടു മാധവന്‍ 
സ്മിതാര്‍ദ്രമൂചേ "ശുഭമസ്തൂ ഭൂപ! തേ 

ഗമിക്ക നി സാമ്പ്ൃത മാത്മമന്ദിരേ 
സമുദ്ധിസമ്പത്തു ഭവിക്കുമാശു തേ.” ി൭ 


നമിച്ചു ഭൂയോപി ഗമിച്ചു മന്നവന്‍ 

ഗമിച്ചു ഗോവിന്ദനുമാത്മമന്ദിരം 
അശേഷവൃഷ്ട്യന്ധകയാദവാദികാ -- 

നശേഷ ലോകാധിപനേവമൂുചിവാന്‍ . 16 


" ൬ഗന്‍െറ ശാപത്തിനു ഹേതു കേട്ടിതോ, 

ജഗത്തിലീ ബ്രാഹ്മണരേകദൈവതം 

അടക്കൊലാ ബ്രാഹ്മണവിത്തമേവനും 

മുടക്കൊലാ ബ്രാഹ്മണകര്‍മ്മമൊന്നുമേ .” 7-1 7 
" മഹീതലേ ബ്രാഹ്മണ ഭക്തിയുളളവന്‍ 

മഹാനുഭാവന്‍ മനുജന്‍ മമ പ്രിയന്‍ 

പ്രസാദത്തിനു വാഞ്രയുള്ളവ൯ 

മഹീസുരപ്രീതി വരുത്തിയാല്‍ മതി .” 27-18 


" അവര്‍ക്കു നല്‍കുന്നതെനിക്കതിപ്രിയം 
ശിവാദിമൂര്‍ത്തിത്രയമായതന്തണര്‍ 

അവര്‍ക്കു ചെന്നപ്രിയമാചരിച്ചവ൯ 

ജവേന വീഴും നരകാന്തഗഹ്വരേ .” 219 


" ഗുരുത്വമേറുന്ന മഹാമഹീസുരന്‍ 


വരുന്ന നേരത്തെഴുന്നേററു നില്ലയും 
വരിച്ചു പൂജിച്ചു വണങ്ങി വാഴ്ചയും 
ഹരിക്കുമീശന്നു മജന്നുമര്‍ച്ചനം .” ൧0 


മുകുന്ദനിത്ഥം പരമാര്‍ത്ഥവാക്കുകൊ -- 
ണ്ടകണ്ഠഭക്തിപ്രവണത്വമേകിനാന്‍ 

തദാഗമിച്ചു ബലഭദ്രരാമനും 

മുദാന്ധിതോ ഗോകുലവാടമേകദാ . 7൧ 


കളിച്ചു ഗോപീിജനവാസമന്ദിരേ 
കളിന്ദജാതീരവനേഗമിച്ചുടന്‍ 

വിളിച്ചനേരത്തു വരാഞ്ഞു സൂര്‍യ്യുജാ-- 
മദംശമിപ്പിച്ചു സുഖിച്ചു മേവിനാന്‍ . കം 


അനന്തരം പൌണ്രഡകവാസുദേവനാ -- 
ലനന്തഗേഹത്തിലയച്ച ദൂതനും 
മുരാരിയെച്ചെന്നു വണങ്ങി നിന്നുട൯ 


നിരാകുലം വാചക മേവമൂചിനാന്‍ . 77൧3 
" പരാക്രമീ പൌഗ്രക വാസുദേവനാ -- 
ണൊരര്‍ത്ഥമിത്ഥം പറവാനയച്ചു മാം 

"ധരിക്ക നീ കേശവ ! വാസുദേവനെ -- 
ന്നൊരുത്തനിന്നുളള സമര്‍ത്ഥനേഷ ഞാന്‍” . 2൧൧. 
" കരത്തിലുണ്ടിന്നിഹ ശാഖൃചക്രവും 
കരുത്തുചേരുന്ന ഗദാസരോജവും. 

ഉരസ്ഥലേ കൌസ്തരഭവന്യമാലയും 

തരത്തില്‍ വേണ്ടുന്നതശേഷമുണ്ടുമേ .” 7൧൭ 
"അഹം ജഗന്നാഥ നിതി ഭൂമിച്ചു നീ -- 
യഹങ്കരിക്കേണ്ട, ഗമിച്ചു കൊള്‍കനീ 

ഇതൊക്കെ വന്നിങ്ങുരചെയ്വതിന്നുടന്‍ 
ഹിതോപദേശം പറയുന്നു പൌഗ്ര്രകന്‍ .” 7൧06 


വിസൃജ്യ തം ദൂതനെ വീതസംശയം 

വിസ്ൃത്വര ക്രോധഭരേണ മാധവന്‍ 

യദുപ്രവീരോത്ഭട സേനയാ സമം 

തദാ ജവാല്‍ പൌണ്രകവാസമാപ്പവാന്‍ . ൧7 


മഹാജളന്‍ പൌണ്രകവാസുദേവന -- 

ങ്ങഹോ വസിച്ചാന്‍ മധുവൈരിവേഷവാന്‍ 
അണിഞ്ഞിരിക്കുന്നവനക്കണക്കിനേ 
ഫണീന്ദ്രതല്പം പണിചെയ്തുമെല്ലവേ . 7൧൫ 


കരദ്വയം ദാരുമയം ധരിച്ചുകൊ ൨ 

ണഞ്ടുരുപ്രകാശം മണികൊണ്ടു കൌസ്തൂഭം . 
ഒരുത്തിയപ്പുമകള്‍ മറെറാരുത്തിയെ -- 
ദ്ധരിത്രിയാക്കീട്ടിരുഭാഗമങ്ങനെ . 7൧൭ 


വെളുക്കനെശ്മംഖ്യമിരുമ്പചക്രവും 
വിളങ്ങുമാകൃത്തിമകുണ്ഡലങ്ങളും 


ഇതൊക്കവേ കണ്ടു സരോഷമച തന്‍ 
വധിപ്പതിന്നാശു സമീപമാപ്പവാന്‍ . 
ത 


മരക്കരം തന്നിലിരുമ്പചക്രവും 
ധരിച്ചടുത്തിടിന പൌണ്രകാധമം 
സുദര്‍ശനംകൊണ്ടു വധിച്ചു മാധവ൯ 
തദീയസൈന്യം ച വിനഷ്ടമാക്കിനാന്‍ . 


തദീയമിത്രം കില കാശി ഭൂപനെ -- 
ത്തദാലയം പ്രാപ്യ ഹനിച്ചു തല്‍ക്ഷണം 
മുദാ നിജദ്വാരവതി നികേതനം 

തദാ സദാനന്ദമയന്‍ പ്രപന്നവാന്‍ . 


തദന്തരേ കാശിനരേന്ദ്രനന്ദന൯ 
സുദക്ഷിണന്‍ താത വിനാശദു:ഖിതന്‍ 
ഗിരീശനെച്ചെന്നു തപസ്സുചെയ്തുടന്‍ 
കരാളയാം കൃത്ൃയലഭിച്ചിതേകതാ . 


130 


131 


7032 


133 


മുരാരിഗേഹത്തിലണഞ്ഞു കൃത്യയും 
ദുരാത്തവേതാളക(ഭൂതവൃന്ദവും 

മുരാരിതാന്‍ ചൂതുപൊരും ദശാന്തരേ 

നിരാകലം ചക്രമയച്ചു തല്‍ക്ഷണം . 27-22. 


സുദരശനം ചെന്നു ജവേന കൃത്യയെ -- 

ദഹിച്ചു, പായിച്ചിതു ഭൂതവൃന്ദവും 

സുദക്ഷിണം കാശിപുരം ച ചൂട്ടെരി -- 
ചുദാരമിന്ദ്രാനുജപാര്‍ശ്വമാഗതം . 73 


ചിരേണ ഗോപീസഹിതന്‍ ഹലായുധന്‍ 

പുരേ സമാഗമ്യ, രമിക്കുമന്തരേ 

പുരം പ്രപേദേ നരകസ്യ ബന്ധുവാം 

വിരോധശാലീ വിവിദപ്ലവംഗമന്‍ . 27-26 


സമുദ്രതോയത്തിലിറങ്ങിനിന്നുടന്‍ 


സമന്തതോ വാരി ചൊരിഞ്ഞു വാനരന്‍ 
പുരങ്ങളും നല്ല മരങ്ങളും തദാ 
പുഴക്കിവിഴിച്ചു മുടിച്ചു ഭൂതലം . 


ഗൃഹങ്ങളിതപ്പുക്കു ഗൃഹസ്തരെത്തദാ 
പിടിച്ചുകൊന്നാശു കടിച്ചുതിന്നുട൯ 
മഹാഗ്രഹാരം ബത കൊളളിവെച്ചു കൊ -- 
ണ്ടഹോ ശാന്‍ ദ്വാരവതീമുപേതവാന്‍ . 


നതാംഗിമാരോടൊരുമിച്ചു കാനനേ 
കൃതാര്‍ത്ഥചേതാമധുപാനലീലയാ 
കളിച്ചുവാണൂ ബലഭദ്രനെന്നറി -- 


137 


ഞ്ഞൊളിച്ചു ചെന്നു വിവിദ൯ മഹാബലന്‍ . 


വിളിച്ചു മെല്ലെക്കളവാണിമാര്‍ക്കു പ -- 
ലിളിച്ചു കാട്ടിത്തരുശൃംഗമേറിനാന്‍ 
അടുത്തുചെന്നമ്പൊടു മദ്യകുംഭമ -- 


1736 


39 


ഞ്ങെടുത്തു സേവിച്ചു മദിച്ചുമേവിനാന്‍ . 40 


വലിമുഖനുതന്നുടെ വമ്പുകൊണ്ടഹോ 
വിലാസിനിനാം വിവശത്വസംഭൂമം 

വിലോകനം ചെയ്തു വിവൃദ്ധകോപനാം 

ഹലായുധന്‍ തന്‍മുസലം ഗൃഹീതവാന്‍ . ൧. 
" അടുത്തുവാ കീശപശോ ! വിനാശമി -- 
ന്നടുത്തുതേ ചാപലകര്‍മ്മകാരണാല്‍ 
തടുത്തുകൊള്‍" കെന്നരുള്‍ചെയ്തു തല്‍ക്ഷണം 
കൊടുത്തു തന്മസ്പുകസീമ്റി താഡനം . 7൧.൧2 


തുടങ്ങി യുദ്ധം ബലനും പ്ലവംഗവും 

നടുങ്ങി ഭൂമണ്ഡലമ്ദ്രിജാലവും 
അടിച്ചുമോടിച്ചുമിടിച്ചുമൂഴിയില്‍ 
പ്പിടിച്ചുവീഴിച്ചുമിഴച്ചുമീവിധം . 2743 


ഹലായുധന്‍ തന്‍െറ വെളത്ത വിഗ്രഹം 
വലീമുഖാംഗക്ഷതജം തെറിക്കയാല്‍ 


സ്ഫുരല്‍ പ്രഭാതാര്‍ക്കമരീചിലിപ്തമാം 
ശരതഘനംപോലെ വിളങ്ങിസംഗരേ. 


ഘനത്വമേറും മുസലേന നിഷ്റൂരം 
ഹനിച്ചുസീരീ കൊലചെയ്തുവാനരം 
ജനിച്ചസംരംഭമടക്കി മെല്ലവേ 
തനിച്ച മോദേന രമിച്ചുമേവിനാ൯ . 


അനന്തരം ജാംബവതീകുമാരകന്‍ 
മനസ്വി സാംബന്‍ കുരുരാജകന്യകാം 
സ്വയംവരേ ചെന്നുഹരിച്ചു, തല്‍ക്ഷണം 


സുയോധനന്‍ ചെന്നു പിടിച്ചുകെട്ടിനാ൯ . 


അതങ്ങുകേട്ടാഗതനാം ഹലായുധന്‍ 
ഹിതം പറഞ്ഞു, നിരസിച്ചു കൌരവന്‍ 


44 


7745 


7746 


കലരന്നുകോപം ബത ഹസ്തിനാപുരം 
ബലന്‍ ഹലംകൊണ്ടു കുലുക്കിമെല്ലവേ . 


പറിച്ചു വേഗേന സുരാപഗാജലേ 
മറിപ്പതിന്നാശു തുടഞ്ങുമന്തരേ 
വിറച്ചു ദുര്‍യ്യോധനവ്യന്ദമൊക്കവേ 


വിരഞ്ഞു തല്‍പാദയുഗേ വണങ്ങിനാര്‍ . 


മുദാ ച സാംബന്നഥ ലക്ഷണാഖ്യയാം 
നിജാത്മജാമാശുകൊടുത്തു കൌരവന്‍ 
പ്രസന്നനായമ്പൊടട രോഹിണീസുതന്‍ 
പ്രഗഹ്ൃപുത്രം നിജഗേഹമാപ്പവാന്‍ . 


കദാപി സൂര്‍യ്യഗ്രഹണേ യദൂത്തമ൯ 
സദാരനായിട്ടു സമന്തപഞ്ചകേ 

ഹിരബ്വതീ തീരത്ഥജലേ കളിച്ചുട൯ 
ഹിരണ്യദാനം ബഹു ചെയ്യതിദാരാല്‍ . 


74.7 


114൭ 


൧0 


7748 


തദന്തരേ പാണ്ഡുതനൂജരൈവരും 
തദന്തികേ വന്നിതു യാജ്ഞസേനിയും 
ഹൃദന്തരേ കൌതുകഭാര ഗൌരവാ -- 
ലുദന്തമോരോന്നുരചെയ്തു മേവിനാര്‍ . 


കദാപി പാഞ്ചാലി പറഞ്ഞറിഞ്ഞുപോ -- 
ലുദാരതത്ത്വം മധുവൈരീപത്തിമാര്‍ 
മുദാകുറഞ്ഞൊന്നു വസിച്ചു മാധവന്‍ 
തദാലയം പുക്കിതു വല്ലഭായുതന്‍ . 


മുകുന്ദനമ്പാടിയിലങ്ങു ചെന്നുതാ -- 
നകണ്ഠഗോപി ജനകേളിലാളിതന്‍ 
വസിച്ചു മാസത്രിതയം യഥാസുഖം 
രസിച്ചഥ ദ്വാരവതീമുപേയിവാന്‍ . 


തതോ ജരാസന്ധനരാധിനാഥനാ -- 


൧ 


൧3 


൧3 


ലതീവ ബന്ധിച്ചുഴലുന്ന ഭൂപരാല്‍ 
നിയുക്തനാം ദൂതനുമേക വാസരേ 
വിമുക്തനാം നാരദനും സമായയൌ . ൧൧4 


പറഞ്ഞു ദൂതന്‍ നൃപസംഘ സങ്കടം 

പറഞ്ഞു കുന്തിസുത വ്ഞരിത. മുനി 

അറിഞ്ഞു രണ്ടും ബത ദേവകീസുത൯ 

പറഞ്ഞു " രണ്ടും ബത ഹേയമല്ലിത്‌ ". 1) 


" ഹിതം ജരാസന്ധവധം നമുക്കഹോ 

ഹിതം പൃഥാനന്ദന രാജസൂയവും , 

ഇതാശു രണ്ടും കരണീയമാകയാ -- 

ലിതൊന്നിനാല്‍ മററതു കൂടവേ വരും ". 756 


' അതിന്നു ധര്‍മ്മാത്മജ യാഗരക്ഷണേ 


കൃതേ ജരാസന്ധ വധം ച സാധയേ ' 
ഇതി ദ്രുതം നിശ്ചിത ചിത്തനച തന്‍ 


യുധിഷ്ഠിരന്‍ തന്നുടെ മന്ദിരം യയൌ. . 


പുരന്ദരപ്രസ്ഥപുരത്തിലെത്തിനാന്‍ 
മുരാരിദേവന്‍ നിജദാരസംയുതന്‍ 

തതോഥ താനും ബത ഭീമസേനനും 
സിതാശ്വനും മുവരുമേക ചേതസാ . 


ദ്വിജേന്ദ്രവേഷേണ ഗമിച്ചു മാഗധം 
നികേതനം , യുദ്ധമിരന്നു മുവരും 
ക്ഷണം ജരാസന്ധനുമാശൂ ഭീമനും 
രണം തുടങ്ങി ഗദയാ ഭയങ്കരം . 


ഉപേന്ദ്രലീലാകപടോപദിഷ്ടമാ -- 
മുപായ ലാഭേന സമീരണാത്മജന്‍൯ 
രണേജരാസന്ധനുടേ കളേബരം 


ക്ഷണേന കീറിഗ്ുതജീവമാക്കിനാ൯ ല്‍ 


൧7 


1൧൫ 


൧൭ 


1060 


കാരാഗൃഹത്തിലുഴലും ൬പസംഘമെല്ലാം 

പാരാതെ ബന്ധനമഴിച്ചു പറഞ്ഞയച്ചു . 
തല്‍പുത്രനായ സഹദേവനു നല്‍കിരാജ്യം 
കെല്പോടുപോന്നു പുരുഷോത്തമനാത്തമോദം. 761 


രാജാധിരാജവരനമ്പൊടു രാജസൂയം 
രാജല്‍പ്രതാപഗുണമാശു തുടര്‍ന്നനേരം 
രാജീവലോചനമനേകമഹാസഭായാം 

പൂജിച്ചു ധര്‍മ്മരതനാകിയ ധര്‍മ്മജന്മാ . 162 


" ഭൂപാലജാലമിഹ നോക്കിയിരിക്കവേതാന്‍ 
ഗോപാലനോ സമുചിതം വിധിനാഗ്ര്യപൂജ ?" 

ഇത്ഥം ദുഷിച്ചു ശിശുപാലനടുത്ത നേരം 

യുദ്ധം തുടര്‍ന്നിതു ധനഞ്ജയനാത്ത കോപം .. 63 


ചക്രായുധന്‍ ത്ധടിതി രോഷ കഷായിതാക്ഷന്‍ 
ചക്രേണ ചേദിപതി കണ്ഠതലം മുറിച്ചു . 


ജന്മത്രയം ബത കഴിച്ചു ജയന്‍ തദാനീം 
ചെമ്മേ സനാതന ജനാര്‍ദദനനോടു ചേര്‍ന്നു . 1:04 


രാജരാജനഥ ധര്‍മ്മ തനൂജന്‍ 
രാജസൂയമഖമമ്പൊടു കൃത്വാ 
രാജമാനമയനിര്‍മ്മിതമാകും 

രാജമണ്ഡപമുപേത്യ വസിച്ചാന്‍ . 105 


കോമളാകതി ജഗല്‍പതി താനും 
ഭീമപാര്‍ത്ഥനകുലാദികളെല്ലാം 
യാജ്ഞസേനിയുമനേകമനേകം 
പ്രാജ്ഞവൃവന്ദവുമിയന്ന സഭായാം 006 


ജലസ്ഥലദഭ്ാന്തി വരുന്ന ദിക്കില്‍ 

ജുളത്വമേറുന്ന സുയോധനന്‍ താന്‍ 

ഞളിഞ്ഞു വന്നാനവനീര്‍ഷ്യയോടെ 

ജലത്തില്‍ വീണങ്ങു രുഷാ ഗമിച്ചാന്‍ . 7-0 7 


അക്കാലം സാല്വഭൂപ൯ പുരരിപുഭജനം 
ചെയ്തു സൌഭം വിമാനം 

ലബ്ധ്വാ യുദ്ധായ ചെന്നാന്‍ മധുരിപുനഗരേ 
ഭൂരിസൈന്യങ്ങളോടെ 

പ്രദ മൂന്‍ താനടുത്തമ്പൊടു പടനടുവില്‍ 
ക്കൊന്നു തന്മന്ത്രിരാജം 

യുദ്ധം സാല്വേന ചെയ്യാനിരുപതു ദിവസം 
സപ്പ ഭൂയോ ദിനാനി . 


കാലേസ്മിന്‍ നീിലവാസസ്സഹിതനഹിതമാ -- 
തംഗസംഹാരസിംഹോ 

ലീലാഗോപാലരൂപീ മുരരിപു തരസാ 
വന്നു യുദ്ധം തുടങ്ങി 

ഭിത്ത്വാ സൌഭംവിമാനം ജലനിധിയിലെറി -- 
ഞ്ഞാശു ചക്രേണ ചക്രീ 

ഹത്വാ സാല്വക്ഷിതീശം തദനു തദനുഗം 


108 


സൈന്യവും ജന്യഭൂമൌ . 1009 


നില്‍ക്കുന്നേരത്തടുത്താനതിപരുഷരുഷാ -- 
ക്രാന്തനാം ദന്തവക്ത്ര്ന്‍ 

വിക്രാന്ത്യാ തംച പഞ്ചാനനമിവഗയോ 
കൊന്നുടന്‍ നന്ദജന്മാ 

ക്ഷിപ്രം ജന്മത്രയാന്തേ വിജയമപിനിജം 

ധാമ നീത്വാ തദാനീം 

വിപ്രാദീ൯ പാലയിത്വാ സുഖമിഹനഗരേ 

മേവിനാന്‍ ദേവദേവന്‍ . 70 


കൃഷ്റാകേശാംബരാകര്‍ഷണ വിഷമദശാ -- 
ബാന്ധവന്‍ സിന്ധുശായീ 

കൃഷ്ണന്‍ വൃഷ്ണി പ്രവീരന്‍ പുനരപിച പതി -- 
മ്മുന്നു വരഷാവസാനേ 

ദുതോ ഭൂത്വാ കുരൂണാം പുരി കുരുസുതനോ -- 
ടുക്തയുക്തി പ്രസംഗാല്‍ 


ജാതക്രോധം ധരിച്ചാനരി ഭടപടലീ -- 
നശ്വരം വിശ്വരൂപം . 


ഘോരേ ഭാരതസംഗരേ വിജയനാം 
വീരനെറ തേരില്‍സ്ത്റദാ 

ചാരുത്വം കലരുന്ന സാരഥി പദം 
കൈക്കൊണ്ടു ചക്രായുധന്‍ 
ഭീഷ്യദ്രോണകൃപാദികള്‍ക്കു നിതരാം 
മോക്ഷം കൊടുത്തീടിനാന്‍ 
ഭീമാരാതി വിനാശനേന ധരണീ -- 
ഭാരം ചുരുക്കീടിനാന്‍ . 


യുദ്ധരംഭേ പുറപ്പെട്ടിതു മുസലധരന്‍ 
തീര്‍ത്ഥസേവാര്‍ത്ഥമപ്പോള്‍ 

ഗത്വാ തല്‍ നൈമിശാഖ്യം വനമൃഷികളുടേ 
വന്ദനം ചെയ്തു ഭക്ത്യാ 
കണ്ടപ്പോളങ്ങനുത്ഥായിനമധികരുഷാ 


ഗി 


7/൧ 


സൂതനെക്കൊന്നുവേഗാ -- 
ലുണ്ടായിതാര്‍താര്‍ദ്രഭാവം പുനരപിച തദീ -- 
യാത്മജം സൂതനാക്കി . 73 


നിത്യംവന്നു മഖംമുടക്കിന മഹാ 
ദുഷ്യാശയം നിഷ്റൂരം 
ഹത്വാ പര്‍വ്വണി വല്‍ക്കലാസുരവരം 
യാഗം പുന: പാലയന്‍ 
കാവേരിം ച സരസ്വതിം ച യമുനാം 
ഗംഗാം ച്‌ ഗോദാവരിം 
സേവിച്ചമ്പൊടു പുണ്യവാനഥ കുരു -- 
ക്ഷേത്രം നിജം പ്രാപ്പവാന്‍ . 7/൧ 


തല്‍ക്കാലം ഭീമദുര്‍യ്യോധനഘനസമരം 

കണ്ടഹോ രണ്ടുപേര്‍ക്കും 
ചൊല്‍ക്കീഴില്ലെന്നുറച്ചമ്പൊടു സപദിയയൌ 
ദ്വാരകാം സീരപാണി: 


യുദ്ധേ തസ്മിന്‍ സമാപ്പേ ഗുരുതരപരുഷ -- 
ദ്രോണപുത്രാസ്തവഹ്നി 5. 

പ്രദ്ധ്വംസത്തിന്നു ഭക്തപ്രിയനഥ ഭഗവാ -- 
നുത്തരാഗര്‍ഭമാപല്‍ . 7/7 


ശ്ൃദ്ധബ്രഹ്മം പ്രവേശിച്ചിതു ബതമതിമാ -- 
നാശു ഗംഗാതനൂജന്‍ 
സിദ്ധാന്തം ഹന്തസാധിച്ചിതു സകലമലം 
ധരമ്മവാന്‍ ധരമ്മജന്മാ 
സാധിപ്പിച്ചു മുകുന്ദന്‍ പുനരവനുമുദാ 
തത്ര മുന്നശ്വമേധം 
സാധുശ്രിദ്വാരകായാംപുരി പരമസുഖം 
മേവിനാന്‍ കേവലാത്മാ . 7706 


്‌ പതിനൊന്നാം സര്‍ഗ്ഗം സമാലപ്പം 


